Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 0a ). MMO 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേര 


og 


09 Tucos 
NMENT OF 


KERALA 


8 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1 . 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th July 2013 
2013 200ei 30 
8th Sravana 1935 
1935 Loovumo 8 


Queijo 2. 


നമ്പർ 


PART III 


Stores Purchase 


Health Services Department 


TENDER NOTICE 


No. C2/ 314 / 2013 . 


4th July 2013 


Sealed competitive tenders are invited for the supply 
of the following items to District TB Centre , Kozhikode. 


Tenders should be superscribed C2 / 314 /2013 and 
addressed to the District TB Officer, Kozhikode. The last 
date of the receipt of the tenders will be at 5 p .m . on 
12 - 9 - 2013 . Late tenders will not be accepted . The tender 
will be opened at 11 a .m . on 13 -9 - 2013 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may on application to the 
the District TB Officer , District TB Centre, Kozhikode, 
obtain the requisite tender form in which tenders should 
be submitted . Application forms should be accompanied 
by a cash remittance of 1,688 which is the price fixed 
for a forms/set of forms and which is not refundable 
under any circumstances. The tender forms are not 
transferable. Sale of tender forms will be closed at 3 p.m . 
on 5 - 9 - 2013 . Cheques, Postage Stamps etc . will not be 


accepted towards the cost of tender forms nor will 
the forms be sent per V . P. P. Duplicate tender forms if 
required will be issued at * 900 per copy. Specification 
of each item should also be mentioned in the tender. 
Samples should be produced if called for and unapproved 
samples got back by the tenderers at their own cost . 
Supply of the items should be made according to the 
requirement on request. 

Estimate cost * 9 Lakhs. Intending tenderers should 
deposit an amount of 1 % of the total cost quoted rate as 
Earnest Money Deposit by Demand Draft in favour of the 
District TB Officer , District TB Centre, Kozhikode together 
with an agreement in Kerala Stamp Paper worth * 100 . The 
rate quoted shall remain firm for acceptance till 
29 - 10 - 2013 . The District TB Officer, District TB Centre, 
Kozhikode will have power to postpone / cancel the tender. 
The Government rules applicable to all tenders will be 
applicable to this tender also . 

Details of requirements and further details of tender 
can be had from the District TB Centre, Kozhikode during 
office hours . 


ദർഘാസു കൾ ആവ ശ്യ മു ള്ള വർ അതിന്റെ വില യായ 
? 1,688, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നിന് ? 900 അടച്ച് 5- 9-2013 - ന് പകൽ 
- 3 മണിക്ക് മുമ്പായി കോഴിക്കോട് ജില്ലാ ടി. ബി . ഓഫീസിൽ 
നിന്നും വാങ്ങേണ്ടതാണ്. പ്രസ്തുതതുക തിരിച്ചു നൽകുന്നതല്ല. 
ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു . 
ഓരോ സാധനത്തിന്റെയും സ്പെസിഫിക്കേഷൻ ദർഘാസിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. ആവശ്യപ്പെടുന്ന പക്ഷം സാധന 
ങ്ങളുടെ സാമ്പിൾസ് ദർഘാസുകാരൻ സ്വന്തം ചെലവിൽ 
പരിശോധനയ്ക്കായി ഹാജരാക്കേണ്ടതും തിരിച്ചു കൊണ്ടു 
പോകേണ്ടതുമാണ്. സാധനങ്ങളുടെ വിതരണം ഉത്തരവ് 
ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യാനുസരണം നിർവ്വഹിക്കേണ്ടതാണ്. 


- ദർഘാസിന്റെ അടങ്കൽ തുക ? 9 ലക്ഷമാണ്. പൂരിപ്പിച്ച 
ദർഘാസ് ഫോറത്തിനോടൊപ്പം സാധനങ്ങളുടെ മൊത്തം വില 
യുടെ 1 % ( ഒരു ശതമാനം) നിരതദ്രവ്യത്തിന് കോഴിക്കോട് 
ജില്ലാ ടി . ബി. ഓഫീസറുടെ പേരിൽ എടുത്ത ഡാം ? 100 
വിലയുള്ള കേരള സംസ്ഥാന മുദ്രപ്പത്രത്തിൽ രേഖപ്പെടുത്തിയ 
ഒരു എഗ്രിമെന്റും ഹാജരാക്കേണ്ടതാണ്. ദർഘാസിൽ പറയുന്ന 
വില നിരക്കുകൾ 29 - 10 -2013 വരെ മാറ്റം വരുത്തുവാൻ പാടില്ലാ 
ത്തതാകുന്നു . യാതൊരു കാരണവശാലും ഏതൊരു ടെണ്ടറും 
കാരണം കാണിക്കാതെ നിരസിക്കാനോ മാറ്റിവയ്ക്കാനോ ഉള്ള 
അധികാരം കോഴിക്കോട് ജില്ലാ ടി . ബി . ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. എല്ലാ ദർഘാസുകൾക്കും ബാധകമായ 
സർക്കാർ നിയമങ്ങൾ ഈ ദർഘാസിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ജില്ലാ ടി. ബി. ഓഫീസിൽനിന്ന് പ്രവൃത്തി 
സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. 


LIST OF ITEMS 


Name of Items 


Quantity 


| No , 


Sputum Cup 


250000 Nos. 


Slide 


125000 


,, 


സാധനങ്ങളുടെ ലിസ്റ്റ് 


ക 


- 40 


, 


ഇനം 


അളവ് 


കമ 
നമ്പർ 


ക 


ക 


1 സ്പട്ടം കപ്പ് 


2,50, 000 എണ്ണം 


എ 


Basic fuchin 25 gm . 

100 Bottles 
Phenol 500 gm . 
Distilled water 5 ltr. 

200 ,, 
Concentrated Sulphuric Acid 500 ml. 25 
Liquid Paraffin (Heavy ) 500 ml. 
Silica gel. 500 gm . 

- 6 Nos. 
Tissue paper Roll 

500 Roll 
Diamond marker 

100 Nos . 
Filter paper 

150 Sheet 
Methanol 2 .5 ltr. 

- 6 Bottle 


- സ്ലഡ് ബോക്സ് 


1,25,000 


C 


ബേസിക്ക് ഫ്രഷൻ - 25 ഗ്രാം 


100 


C 


40 


5 


E 


ഫിനോൾ 500 ഗ്രാം 
ഡിസ്റ്റിൽഡ് വാട്ടർ 5 ലിറ്റർ 

200 എണ്ണം 
6 ഗാഢ സൾഫ്യൂറിക് ആസിഡ് - 500 മില്ലി 250 
- ലിക്വിഡ് പാരഫിൻ 500 മില്ലി 10 ,, - 


7 


8 


സിലിക്ക ജെൽ ( ഹെവി) 500 ഗ്രാം 


- 9 ടിഷ പേപ്പർ റോൾ 


500 റോൾ 


10 ഡയമണ്ട് മാർക്കർ 


100 എണ്ണം 


കോഴിക്കോട് ജില്ലാ ടി. ബി . സെന്ററിലേക്ക് ചുവടെ 
കാണിച്ചിരിക്കുന്ന ലബോറട്ടറി സാധ ന ങ്ങൾ വിതരണം 
ചെയ്യുന്നതിന് നിശ്ചിത ഫോറത്തിൽ മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് സമർപ്പിക്കുന്ന കവറിനുമുകളിൽ സി2/ 314 / 2013 
എന്ന വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. ഓരോ ദർഘാ 
സു കളും കോഴിക്കോട് ജില്ലാ ടി . ബി . ഓഫീ സ റുടെ 
മേൽവിലാസത്തിൽ പ്രത്യേകം കവറിലാക്കി സീൽചെയ്ത് 
12- 9- 2013 - ന് വൈകുന്നേരം 5 മണിവരെ സമർപ്പിക്കാവുന്നതാണ്. 
13 - 9 - 2013 - ന് രാവിലെ 11 മണിക്ക് ദർഘാസുകൾ നിയമാനു 
സ രണം തുറക്കുന്നതായി രി ക്കും . വൈകി ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 


150 


ഷീറ്റ് 


11 ഫിൽറ്റർ പേപ്പർ ഷീറ്റ് 
12 മെതനോൾ - 2.5 ലിറ്റർ 


- 6 എണ്ണം 


District TB Centre , 
Kozhikode- 16 . 


(Sd.) 
District T. B . Officer 


